Reg. No . രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


ക 


GOVERNO 


- 
കേശ 


രള സർക 
NMENT OF 


ർക്കുമാർ 


KERALA 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


22nd May 2012 
2012 മേയ് 22 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 21 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Jyaishta 1934 
1934 ജ്യേഷ്ഠം 1 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

- വിജ്ഞാപനം 
നമ്പർ സി4 - 5413/ സി.ആർ. 

2012 ഏപ്രിൽ 17. 
കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 5413 / ആർ. എ . നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോഴിക്കോട് താലൂക്ക്, കാക്കൂർ 
വില്ലേജ്, കാരക്കുന്നത്ത് മഹല്ല് മുസ്ലീം ജമാഅത്തിനവകാശ 
പ്പെട്ടതും താമരശ്ശേരി സ . ര. ഓഫീസിലെ 1746 /85 -ാം നമ്പർ 
ആധാ ര പ്രകാ ര മു ള്ളതും നന്മണ്ട് വില്ലേജ് റി . സ . നമ്പർ 
421/ 2 - ൽപ്പെട്ട തു മായ 39 12 സെന്റ് വസ്തുവുംചേളന്നൂർ 
സ . ര. ഓഫീസിലെ 2566 / 65 -ാം നമ്പർ ആധാരപ്രകാരമുള്ളതും 
പൊക്കിടത്തിൽ മൊയ്തീൻകോയ എന്നവർക്കവകാശപ്പെട്ടതുമായ 
കാക്കൂർ വില്ലേജ് റി . സ . 10 / 8 എ യിൽപ്പെട്ട 6 സെന്റ് 
വസ്ത്രവുംഅതിലിരിപ്പ് തറനിലയിൽ 5 പീടിക മുറികളും 
ഒന്നാം നിലയിൽ 4 മുറികളുമുള്ള പീടിക ഉൾപ്പെടെയുള്ള 
വസ്ത്രവുംതമ്മിൽ ഒത്തുമാറുന്നതിനായി വഖഫ് സെക്രട്ടറി 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 


മേൽ പ്രകാരമുള്ള വസ്തു ഒത്തു മാറ്റം സംബന്ധിച്ച് 
ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ ആക്ഷേപമോ 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മുതൽ 15 ദിവസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് 
ഓഫീസർ എന്ന പേരിൽ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
മേഖലാ ഓഫീ സ്, എറോത്ത് സെന്റർ, ബാങ്ക് റോഡ്, 
കോഴി ക്കോ ട് - 1 എന്ന വിലാ സ ത്തിൽ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധി കഴിഞ്ഞ്ലഭിക്കുന്ന 
ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ലെന്നറിയിച്ചുകൊള്ളുന്നു . 


റീജിയണൽ ഓഫീസ്, 

- ( ഒപ്പ്) 
കോഴിക്കോട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കുവേണ്ടി. 


